46 


( 2 ) 


പരേതയുടെ ബാങ്ക് സംബന്ധമായ ഇടപാടുകൾ ഒന്നാം 
കക്ഷി നടത്തുന്നതിന് രണ്ടാം കക്ഷി സമ്മതിച്ച് മൊഴി നൽകി 
യിട്ടു ള്ള താ ണ് . ആയതിനാൽ ഒന്നും രണ്ടും കക്ഷികൾ 
പരേതയുടെ അനന്തരാവകാശികളെന്നുകാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗ വും ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


No. A3-128152020 . 

23rd December 2020 . 
Santhoshkumar , Eyanathil house , Thamallackal P. O. 
Kumarapuram Village Karthikappally Taluk , Alappuzha 
District of Kerala State has applied for a Legal Heirship 
Certificate of his Mother B. Ponnamma , who expired on 
23-8-2020 . The Legal Heirship Cetificate is required to 
produce before DPDO , Kollam . Enquiry conducted 
through the Village Officer , Kumarapuram reveals that 
following are the legal heirs of late B. Ponnamma as per 
Hindu Succession Act , 
Sl . Name 

Relationship with Age 
No. 

the deceased 
1 Santhoshkumar 

Son 

55 
2 Sajita 

Daughter 

53 
3 Sathis kumar 

Son 

52 
( Parents and husband of the deceased are not alive ) 

Objections if any against the issue of the Legal 
Heirship Certificate stating that the above mentioned 2 
persons are the legal heirs of late B. Ponnamma has to file 
before the undersigned within 30 days from the date of 
publication of this notice in the Kerala Govt . Gazette . 
Objections sent by post or filed after the stipulated time 
will not be considered . 


ALAPPUZHA DISTRICT 


Karthikappally Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ3-130042020 . 


2020 ഡിസംബർ 23 . 


Taluk Office , 
Karthikappally . . 


( Sd . ) 
Tahsildar 


Ambalapuzha Taluk 


കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ 
താമല്ലാക്കൽ വടക്ക് മുറിയിൽ തുണ്ടുപറമ്പിൽ വീട്ടിൽ രമണി 
ടിയാളുടെ ഭർത്താവ് രാമചന്ദ്രൻ മരണപ്പെട്ടു പോയെന്നും 
വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
കുമാ ര പുരം വില്ലേജാഫീ സർ മുഖേന അന്വേ ഷ ണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ രാമചന്ദ്രൻ 
5-3-2013 - ൽ മരണപ്പെട്ടുപോയെന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ 
നിയമപ്രകാരം പരേതന് താഴെപ്പറയുന്നവരാണ് അവകാശി 
കളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


പരസ്യം 


( 1 ) 


നമ്പർ എ4-1265112020 . 


2020 ഡിസംബർ 28 . 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


രമണി 


ഭാര്യ 


56 


അമ്പലപ്പുഴ താലൂക്കിൽ ആര്യാട് തെക്ക് വില്ലേജിൽ 
മു രു കാ നിവാസിൽ ര ഞ് ജിത്ത് , എം . 

എന്നയാൾ 
മരിച്ചു പോ യെന്നും വിവിധ ആവ ശ്യ ത്തിന് അ വ കാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
മീനുക്കുട്ടി , എം . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീ സർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
7-11-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവ 
കാ ശിക ളായി താഴെപ്പറ യുന്ന 2 പേരാ ണു ള്ള തന്നും 
അറിവായിരിക്കുന്നു . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


2 


അനീഷ് ചന്ദ്രൻ 


മകൻ 


35 


3 


അഭിലാഷ് ചന്ദ്രൻ 


34 


ബന്ധം 


1 


മൂന്നു പേർ 


മീനുക്കുട്ടി , എം . 


22 


ഭാര്യ 


2 


ശാന്ത 


മാതാവ് 


49 


അനന്തരാവ 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ ടിയിൽ പരേതനായ രാമചന്ദ്രന്റെ നിയമാനുസൃത 
അവ കാ ശി ക ൾ മേൽപ്പ റഞ്ഞ 

മാത് 
മാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി 

രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽ പറഞ്ഞിട്ടുള്ള വരാണ് പരേതന്റെ 
കാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


296 


